






© eae Regn. No. KERBIL/2012/45073 
Ol, dated 5-9-2012 with RNI 
കേരള സര്‍ക്കാര്‍ ans 
Government of Kerala VANEGE Reg. No. KL/TV(N)/634/2021-2023 
2021 RES Ai 
Bp 
aS TPS 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


laa 2, 19th January 2021 
വാല്യം 10 ചൊവ്വ __t4th January 21 നമ്പര്‍ 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, _ 6th Makaram 1196 | No. 
1942 പൌഷം 29 
Tuesday 


29th Pousha 1942 
PART III 
Commissionerate of Land Revenue 


19th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


444 





KOTTAYAM DISTRICT 
Kottayam Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ ഇ2-7588/2020. 2020 ഒക്ടോബര്‍ 27. 


കോട്ടയം താലൂക്കില്‍ അതിരമ്പുഴ വില്ലേജില്‍ മാന്നാനം 
കരയില്‍ തയ്യില്‍ വീട്ടില്‍ ജോസ്‌ ഫിലിപ്പ്‌ എന്നയാള്‍ 
15-10-2004-@8 മരണമ ടഞ്ഞിട്ടുള്ളതാണ്‌. 
ആവശ്യങ്ങള്‍ക്കൂവേണ്ടി ഹാജരാക്കൂന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ ടിയാന്റെ മകന്‍ 
അഡ്വ. ഫിലിപ്പ്‌ ജോസ്‌ ഈ താലൂക്ക്‌ കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ടി അപേക്ഷ അതിരമ്പുഴ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിക്കാര്‍ഡുകള്‍ പരിശോധിച്ചതില്‍ ടി തയ്യില്‍ വീട്ടില്‍ 
ജോസ്‌ ഫിലിപ്പ്‌ 15-10-2004-ല്‍ മരിച്ചുപോയതായും 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും 
അറിയുന്നു. 


വിവിധ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അഡ്വ. ഫിലിപ്പ്‌ ജോസ്‌ മകന്‍ 60 
2 മിനി ജേക്കബ്‌ മകള്‍ 58 
3 റിസി സെയ്ഫി ം 56 
4 ബിന്ദു റ്റോമി + 52 
പരേതനായ ജോസ്‌ ഫിലിപ്പ്‌ എന്നയാളുടെ അനന്തരാ 


വകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാര്തമാണെന്ന്‌ അറിവായ 
സാഹചര്യത്തില്‍ അപേക്ഷ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
മേല്‍ വിവരിച്ചവര്‍ പേരില്‍ നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികള്‍ ആയത്‌ ഈ 
പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


MAU 9N4-7599/2020. 2020 ഒക്ടോബര്‍ 7. 


കോട്ടയം താലൂക്കില്‍ തിരു വാര്‍പ്പ്‌ വില്ലേജില്‍ കിളിരൂര്‍ 
കരയില്‍ ഒറ്റക്കണ്ടത്തില്‍ വീട്ടില്‍ കെ. വിശ്വനാഥന്‍ എന്നയാള്‍ 
15-6-2015-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
വേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും 
കാണിച്ച്‌ ടിയാന്റെ മകന്‍ ദീപു വിശ്വനാഥ്‌ ഈ താലൂക്ക്‌ 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ടി 
അപേക്ഷ തിരുവാര്‍പ്പ്‌ വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡുകള്‍ പരിശോധിച്ചതില്‍ ടി 
ഒറ്റക്കണ്ടത്തില്‍ വീട്ടില്‍ കെ. വിശ്വനാഥന്‍ 15-6-2015-ല്‍ 


മരിച്ചുപോയതായും അവകാശികളായി താഴെപറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പി. കെ. ചെല്ലമ്മ ഭാര്യ 68 
2 ദീപു വിശ്വനാഥ്‌ മകന്‍ 38 
3 നീതു വിശ്വനാഥ്‌ മകള്‍ 37 


78 


പരേതനായ ടി കെ. വിശ്വനാഥന്‍ എന്നയാളുടെ അനന്തരാ 
വകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാരതമാണെന്ന്‌ അറിവായ 
സാഹചരൃത്തില്‍ അപേക്ഷ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
മേല്‍ വിവരിച്ചുവര്‍ പേരില്‍ നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികള്‍ ആയത്‌ ഈ 
പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ഇ4-7600/2020. 2020 ഒക്ടോബര്‍ 2. 


കോട്ടയം താലൂക്കില്‍ വേളൂര്‍ വില്ലേജില്‍ വേളൂര്‍ 
കരയില്‍ കൂലിപ്പറമ്പില്‍ വീട്ടില്‍ പ്രകാള്‍, കെ. എം. എന്നയാള്‍ 
16-6-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
വേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും 
കാണിച്ച്‌ ടിയാന്റെ ഭാര്യ അജിത പ്രകാശ്‌ ഈ താലൂക്ക്‌ 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ടി 
അപേക്ഷ വേളൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡുകള്‍ പരിശോധിച്ചതില്‍ ടി 
കൂലിപ്പറമ്പില്‍ വീട്ടില്‍ പ്രകാശ്‌, കെ. എം. 16-6-2020-ല്‍ 


മരിച്ചുപോയതായും അവകാശികളായി താഴെപറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അജിത പ്രകാശ്‌ ഭാര്യ 49 
2 സൂര്യ പ്രകാശ്‌ മകള്‍ 24 
3 ആര്യ പ്രകാശ്‌ 35 27 


പരേതനായ ടി പ്രകാശ്‌, കെ. എം. എന്നയാളുടെ അനന്തരാ 
വകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാതമാണെന്ന്‌ അറിവായ 
സാഹചര്യത്തില്‍ അപേക്ഷ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
GAG ANAM AAS പേരില്‍ നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികള്‍ ആയത്‌ ഈ 
പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ഇ4-7603/2020. 2020 ഒക്ടോബര്‍ 2. 


കോട്ടയം താലൂക്കില്‍ അയ്മനം വില്ലേജില്‍ മര്യാതുരുത്ത്‌ 
കരയില്‍ കുപ്പക്കരത്തടത്തില്‍ വീട്ടില്‍ ബൈജു കെ. മാത്യു 
എന്നയാള്‍ 9-7-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ടിയാന്റെ ഭാര്യ ജോഷിന യോഹന്നാന്‍ 
ഈ താലൂക്ക്‌ കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 
താണ്‌. ടി അപേക്ഷ അയ്മനം വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡുകള്‍ 
പരിശോധിച്ചതില്‍ ടി കുപ്പക്കരത്തടത്തില്‍ വീട്ടില്‍ 
ബൈജു കെ. മാത്യൂ 9-7-2020-ല്‍ മരിച്ചുപോയതായും 


അവകാശികളായി താഴെപറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും 
അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജോഷിന യോഹന്നാന്‍ ഭാര്യ 41 
2 ജോഹന്‍ ബൈജു മകന്‍ 8 
3 ജോയല്‍ ബൈജു + 6 


19th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 445 





പരേതനായ ടി ബൈജു കെ. മാത്യു എന്നയാളുടെ 
അനന്തരാവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാതമാണെന്ന്‌ 
അറിവായ സാഹചര്യത്തില്‍ അപേക്ഷ പ്രകാരം അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മേല്‍ വിവരിച്ചവര്‍ പേരില്‍ നല്‍കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികള്‍ 
ആയത്‌ ഈ പരസും കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ രേഖാമുലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


MAUS 9D4-7672/ 2020. 2020 ഒക്ടോബര്‍ 7. 


കോട്ടയം താലൂക്കില്‍ പുതുപ്പള്ളി വില്ലേജില്‍ പുതുപ്പള്ളി 
കരയില്‍ മള്ളിയില്‍ വീട്ടില്‍ മാത്യു എം. വര്‍ക്കി എന്നയാള്‍ 
22-8-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
വേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും 
കാണിച്ച്‌ ടിയാന്റെ ഭാരയ സുനിത ഫിലിപ്പ്‌ ഈ താലൂക്ക്‌ 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ടി 
അപേക്ഷ പുതുപ്പള്ളി വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡുകള്‍ പരിശോധിച്ചതില്‍ ടി 
മള്ളിയില്‍ വീട്ടില്‍ മാത്യു എം. വര്‍ക്കി 22-8-2020-ല്‍ 
മരിച്ചുപോയതായും അവകാശികളായി താഴ്രപറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുനിത ഫിലിപ്പ്‌ ഭാര്യ 46 
2 കിരണ്‍ വി. മാത്യൂ മകന്‍ 15 
3 കിച്ചു മാത്യു 13 


പരേതനായ ടി മാത്യു എം. വര്‍ക്കി എന്നയാളുടെ 
അനന്തരാവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാ്തമാണെന്ന്‌ 
അറിവായ സാഹചര്യത്തില്‍ അപേക്ഷ പ്രകാരം അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മേല്‍ വിവരിച്ചവര്‍ പേരില്‍ നല്‍കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികള്‍ 
ആയത്‌ ഈ പരസും കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


6) 


No. E4-7671/2020. 29th September 2020. 


Jisha Sebastian, Vembinchirayil, Puthuppally Kara of 
Puthuppally Village in Kottayam Taluk, Kottayam District 
of Kerala State has applied for a legal Heirship Certificate 
of her husband named Subin Varghese Scariah. On 
verification of the report of Village Officer, Puthuppally 
and the death certificate from the concerned authority and 
other connected records, it was revealed that 
Subin Varghese Scariah, of the above address, Kottayam 
Taluk, Kottayam district of Kerala State, expired on 
19-7-2020 and he is survived by the following legal heir. 


Si. Name of Relationship with Age 
No. legal heirs the deceased 
1 Jisha Sebastian Wife 33 
2 Anston V Subin Son 6 
3 Addon V Subin » 2 


Hence it is proposed to issue a legal heirship 
certificate accordingly in favour of the above mentioned 
person and that objections if any against the issue of the 
said legal heirship certificate should be filed in person 
before the Tahsildar, Kottayam within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette. Objections sent by post or filed after 
the stipulated time will not be considered. 


Taluk Office, (Sd.) 


Kottayam. Tahsildar. 


Meenachil Taluk 
പരസ്യം 


() 


നമ്പര്‍ സി2-10182/2020. 2020 സെപ്റ്റംബര്‍ 30. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ മീനച്ചില്‍ 
വില്ലേജില്‍ മേവിട കരയില്‍ പാറക്കുളങ്ങര വീട്ടില്‍ 
ലൂസി മാത്യു, പി. എന്നവര്‍ 10-8-2020-ല്‍ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിന്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി സമര്‍പ്പിക്കപ്പെട്ട 
അപേക്ഷയിന്‍മേല്‍ മീനച്ചില്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ പരേതയ്ക്ക്‌ താഴെ 
പറയുന്ന അവകാശികളുള്ളതായി കാണുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ജോയി തോമസ്‌, ഭര്‍ത്താവ്‌ 64 
2 ലിസ്‌ മരിയ ജോയി മകള്‍ 29 
ടോം ജോയി തോമസ്‌ മകന്‍ 25 


ആയതിനാല്‍ ടി ആവശ്ൃത്തിലേക്കുള്ള പരേതയുടെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷവും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി2-10181/2020. 2020 സെപ്റ്റംബര്‍ 30. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ മീനച്ചില്‍ 
വില്ലേജില്‍ പാലാ കരയില്‍ ഇരിയാനിക്കല്‍ വീട്ടില്‍ 
ജയിംസ്‌ മാത്യു എന്നയാള്‍ 9-9-2019-ല്‍ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിന്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി സമര്‍പ്പിക്കപ്പെട്ട 
അപേക്ഷയിന്‍മേല്‍ മീനച്ചില്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ പരേതന്‌ താഴെ 
പറയുന്ന അവകാശികളുള്ളതായി കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 മേഴ്‌സി ജയിംസ്‌ ഭാര്യ 44 
2 റോജന്‍ ജയിംസ്‌ മകന്‍ 20 


3 ആന്‍മരിയ ജയിംസ്‌ മകള്‍ 13 


